മലങ്കര സുറിയാനി കത്തോലിക്കാ ave 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


മാര്‍ച്ച്‌ 2022 


PR =i 
ന. se 


PATRON 

HIS BEATITUDE CARDINAL 

MORAN MOR BASELIOS CLEEMIS 
MAJOR ARCHBISHOP CATHOLICOS 


EDITOR 
FR. JOHNSON PUTHUPARAMPIL 


EDITORIAL MEMBERS 
FR. GEEVARGHESE EZHIYATH 


FR. ARUN ERATH 

FR. JACOB KALLUVILAYIL 

FR. BENEDICT KOODATHUMANNIL 
FR. THOMAS KUTTIYIL 

FR. GEORGE THANNIMOOTTIL 

FR. AJO KALAPURAYIL 

FR. ANU JOSE KUNNIL 

FR. CLIM PARUKOOR 

SR ANJANA D.M. 


MR. VARGHESE GEORGE KOCHUVILA 


MR. PRADEEP GEORGE 


DESIGN & LAYOUT 
VIJIN WILSON 


JUSTIN P STEPHEN 
(MISTICA CREATIONS : 9746186059) 


CONTACT 
8281221234 


(CATECHISM DIRECTOR, TVM MAJOR ARCHDIOCESE ) 


GMAIL : catechismtrivandrum@gmail.com 


യാളകളിലാടെ... 


എഡിറ്റോറിയല്‍ 


മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക്‌ 
ഉയര്‍ത്തുന്നതിനായുള്ള പ്രാര്‍ത്ഥന 


ലേഖനം - ക്രിസ്തുരഹസ്യത്തിന്റെ ഭാഗമാകാന്‍ മറിയത്തിനുള്ള 
ക്ഷണം 


വിശുദ്ധരോടൊപ്പം - പരിശുദ്ധാത്മാവിന്റെ കിന്നരമായ മാര്‍ അപ്രേം 
കവിത - മംഗളവാര്‍ത്ത 

ചെറുകഥ - വചനമായ മാംസം 

ലേഖനം - വിശ്വാസം അതല്ലേ എല്ലാം 

മതബോധനം 

Life History — St. Rose of Lima 

പദപ്രശ്നം 

ചിത്രകഥ - എന്റെ സ്വന്തം മാര്‍ ഈവാനിയോസ്‌ 
പൊതുവിജ്ഞാനം 


വാര്‍ത്തകള്‍ 


E CIRCULATION ONLY 


03 


04 


11 


16 


21 


22 


എഡിറ്റോറിയല്‍ 
ദൈവത്തിനെ പ്രിയപുത്രി 


അമ്മ! ആ മധുരനാമം ഏതൊരു കുഞ്ഞിനും ആനന്ദദായകമാണ്‌. 
ദൈവമാതാവ്‌ നമ്മുടെ അമ്മയാണ്‌. സ്വര്‍ഗ്ഗീയ അമ്മ. നമ്മെ ഏറെ സ്നേഹിക്കുന്ന 
അമ്മ. 
ക്രൈസ്തവ ജീവിതത്തിന്‌ ഏറ്റവും മാതൃകയായ അമ്മ. മാര്‍ച്ച്‌ 25 ന്‌ 
നാം വചനിപ്പ്‌ തിരുനാള്‍ ആചരിക്കുകയാണല്ലോ. യേശുക്രിസ്തു മറിയത്തില്‍ 
നിന്ന്‌ ജനിക്കുമെന്ന്‌ ദൈവദൂതനായ ഗ്രബിയേല്‍ പരി. മറിയത്തെ അറിയിക്കുന്ന 
സംഭവമാണല്ലോ വചനിപ്പ്‌. ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ വിവാഹജീവിത 
ത്തിലേയ്ക്ക്‌ പ്രവേശിക്കുവാന്‍ തയ്യാറെടുക്കുമ്പോഴാണ്‌ ഗ്രബിയേല്‍ ദുതന്‍ മറിയ 
ത്തിന്റെ അടുക്കലേയ്ക്ക്‌ വരുന്നത്‌. എന്നാല്‍ തന്റെ ജീവിത സ്വപ്നങ്ങള്‍ എല്ലാം 
മാറ്റിവച്ച്‌ ദൈവപദ്ധതിക്കായി “ഇതാ ഞാന്‍ കര്‍ത്താവിന്റെ ദാസി നിന്റെ 
വാക്കുപോലെ എന്നില്‍ ഭവിക്കട്ടെ” എന്നു പറഞ്ഞ്‌ മറിയം ദൈവപദ്ധതിക്ക്‌ 
| തന്നെത്തന്നെ പൂര്‍ണ്ണമായി സമര്‍പ്പിച്ചു. മറിയത്തിന്റെ ജീവിതത്തെ കര്‍ത്താവ്‌ ഉയര്‍ത്തി. 
നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായി വിട്ടുകൊടുക്കുമ്പോള്‍ നമ്മി 
ലൂടെ നടപ്പാക്കേണ്ട ദൈവീക പദ്ധതിക്ക്‌ സമ്മതം മൂളുമ്പോള്‍ ദൈവം നമ്മുടെ 
ജീവിതത്തെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഞാനല്ല 
ക്രിസ്തുവാണ്‌ എന്നില്‍ ജീവിക്കുന്നത്‌ എന്നു പറഞ്ഞ വി. പ0ലോസിനെപ്പോലെ 
ജീവിതത്തില്‍ യേശുവിന്‌ ഒന്നാം സ്ഥാനം കൊടുക്കാം. പരീക്ഷകളുടെ ഈ നാളു 
കളില്‍ പഠിക്കുന്നതിനു മുമ്പ ഈശോയുടെ മുമ്പിലായിരുന്ന്‌ പ്രാര്‍ത്ഥിക്കുക. 
ജ്ഞാനം അയച്ച്‌ അവിടുന്ന്‌ നമ്മെ സഹായിക്കും. 
ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയില്‍ വസിച്ചു. നമുക്കുവേണ്ടി മരിച്ചു. 
ലോകം ദര്‍ശിച്ചിട്ടുള്ളവയില്‍ വച്ച്‌ ഏറ്റവും ഉജ്ജ്വലവും ത്യാഗപൂര്‍ണ്ണവുമായ 
ബലി കാല്‍വരിയില്‍ ക്രിസ്തുനാഥന്‍ അര്‍പ്പിച്ചപ്പോള്‍ വിങ്ങുന്ന ഹൃദയത്തോടെ 
അമ്മ സമീപം നിന്നിരുന്നു. അന്ന്‌ ആ കുരിശിന്‍ ചുവട്ടില്‍വച്ച്‌ അവള്‍ നമ്മെ 
മക്കളായി സ്വീകരിച്ചു. ക്രിസ്തുവിന്റെ തിരുരക്തം കൊണ്ട്‌ രക്ഷിക്കപ്പെട്ട മക്കളായ 
നമുക്ക്‌ ഈ നോമ്പുകാലത്ത്‌ ത്യാഗപൂര്‍ണ്ണമായ ജീവിതത്തിലൂടെയും വചനം 
അനുസരിച്ച്‌ ജീവിച്ചും മറിയത്തെപ്പോലെ ഈശോയെ അനുഗമിക്കാം. 


സ്നേഹത്തോടെ, 


ഫാ. ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ 
ഡയറക്ടര്‍ 
വിശ്വാസ പരിശീലന കാര്യാലയം 
ahh തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


ചായി 


Y ` a 
\ \ 
\ \ 


ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ 
വിശുദ്ധ പദവിയിലേക്ക്‌ ഉയര്‍ത്താന്നതിനായുള്ള പ്രാര്‍ത്ഥന 


പിതാവും പുര്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, 


അങ്ങേയ്ക്ക്‌ ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 


പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാല്‍ കാലത്തിന്റെ 
തികവില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ അങ്ങ്‌ രൂപം നല്‍കി. അതിനെ 
വളര്‍ത്തി നയിക്കുന്നതിനായി വന്ദൃതാതനായ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ 
അവിടുന്ന്‌ നിയോഗിച്ചു. ആ പുണ്യതാതന്റെ വിശുദ്ധിയുടെ പരിമളവും, സ്നേഹത്തിന്റെ 
ഉഷ്മളതയും എല്ലാ ജനപദങ്ങള്‍ക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക്‌ 
പൊതുവായും, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ പ്രത്യേകമായും ഒരു 
വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ വിശുദ്ധ പദവിയിലേയ്ക്കുയര്‍ത്തി അനുഗ്രഹിക്കണമേ എന്ന്‌ ഞങ്ങള്‍ 
താഴ്മയോടെ പ്രാര്‍ത്ഥിക്കുന്നു. 


ആമ്മീന്‍. 


1 സ്വ. 1 കൃപ. 1 (OI. 


[കി DPG ii CC i 


lag ഭാഗമാകാ൯ 


ള്‌” 


s 
| ad E | 1 [| | TH y fon X p 


ക്രിസ്തുരഹസ്ൃത്തിലേയ്ക്ക്‌ മറിയത്തെ 
അവതരിപ്പിച്ച സംഭവമാണ്‌ ദൈവദൂതന്‍ വഴിയുള്ള 
മംഗളവാര്‍ത്ത. സവിശേഷമായ വിധത്തില്‍ ദൈവ 
കൃപയുടെ നിറവുള്ളതിനാല്‍ “കൃപ നിറഞ്ഞവളേ' 
എന്നാണ്‌ ദൂതന്‍ അഭിസംബോധന ചെയ്യുന്നത്‌. 
കന്യകമറിയം ക്രിസ്തുവുമായുള്ള ഐക്യം വിശ്വ 
സ്തതയോടെ കാത്തുസൂക്ഷിച്ചുകൊണ്ടു നടത്തി 
യ വിശ്വാസ തീര്‍ത്ഥാടനമായിരുന്നു അവളുടെ 
ഈ ഭൂമിയിലെ ജീവിതം (രക്ഷകന്റെ അമ്മ 5) 


കത്തോലിക്കാ സഭയിലും ഇതര സഭകളിലും 
മാര്‍ച്ച്‌ 25 അതീവ പ്രാധാനൃത്തോടെ വചനിപ്പു 
തിരുനാളായി ആഘോഷിക്കുന്നു. നാല്‌, അഞ്ച്‌ 
നൂറ്റാണ്ടുമുതല്‍ സഭ മുഴുവന്‍ ആഘോഷിച്ചിരുന്ന 
തിരുനാളായി തൊളേദോ (656) സുന്നഹദോസ്‌ 
പരാമര്‍ശിക്കുന്നു. ഈ തിരുനാളില്‍ സവിശേഷ 
മായി ചൊല്ലുന്ന ഭക്താഭ്യാസമാണ്‌ “കര്‍ത്താവിന്റെ 
മാലാഖ” എന്ന ്രികാലജപം (ആഞ്ചുലുസ്‌ ). 
ദിവസത്തിന്റെ വിവിധ നിമിഷങ്ങളെ വിശുദ്ധീകരി 
ക്കുന്ന ജപമാണിത്‌. ദൈവപുത്രന്റെ മനുഷ്യാവ 
താരം അനുസ്മരിപ്പിക്കുന്ന പ്രാര്‍ത്ഥനയാണിത്‌. 


വിശ്വസിച്ചവള്‍ ഭാഗ്യവതി : മംഗളവാര്‍ത്തയുടെ 
ആദ്യനിമിഷം മുതല്‍ എല്ലാം വിശ്വസിക്കുന്ന 


വ്യക്തിയാണ്‌ മറിയം. മരിയ വിജ്ഞാനീയത്തിന്റെ 
അര്‍ത്ഥവത്തായ വ്യാഖ്യാനത്തിനാധാരം ഇതില്‍ 
നാം കാണുന്നു. ദൈവത്തോടുള്ള വിധേയത്വം 
മനുഷ്യാവതാര രഹസ്യത്തിന്റെ വെളിപ്പെടലിനു 
കാരണമായി. മനുഷ്യരിലൂടെ പഴയനിയമ ചരിത്ര 
ത്തില്‍ ജനജീവിതത്തില്‍ ഇടപെട്ട ദൈവം രക്ഷക 
ന്റെ ജനനത്തിനും മനുഷ്യനിലൂടെ ഇടപെടുന്നു. 
യുക്തി വിചാരങ്ങള്‍ക്കപ്പുറം ദൈവികാഹ്വാനത്തെ 
വിശ്വസിക്കുന്ന മറിയം ഏവര്‍ക്കും അനുകരിക്കാ 
വുന്ന മാതൃകയാണ്‌ ദൈവവുമായുള്ള ബന്ധത്തി 
ല്‍ നമുക്ക്‌ നല്‍കുന്നത്‌. 

ദൈവാലയ കേന്ദ്രീകൃതമായി മാത്രം ദൈവ 
സാന്നിദ്ധ്യം അനുഭവിച്ചിരുന്ന നമ്മെ സംബന്ധിച്ച്‌ 
തിരിച്ചറിവിന്റെയും 
പരീക്ഷണത്തിന്റെയും കാലമായിരുന്നു. ദൈവാ 


മഹാമാരിയുടെ കാലമൊരു 


ലയ ആരാധനയില്‍ പങ്കെടുക്കാന്‍ സാധിക്കാതെ 
വന്നവരാണ്‌ നമ്മുടെ കുട്ടികളും മുതിര്‍ന്നവരും. 
എന്നാല്‍ നമ്മുടെ വീടുകളൊക്കെ ദൈവാരാധന 
യുടെ ഇടങ്ങളായിട്ട നഷ്ടപ്പെട്ട ദൈവസാന്നിദ്ധ്യാ 
വബോധത്തിലേയ്ക്ക്‌ നാമെല്ലാം തിരിച്ചെത്തി. 
കുട്ടികള്‍ ദൈവസാന്നിദ്ധ്യത്തില്‍ വളര്‍ത്തപ്പെടുന്ന 
സാഹചര്യം സംജാതമായി. ദൈവസന്നിധിയില്‍ 
വളര്‍ന്നവളായാണ്‌ ചരിത്രത്തില്‍ മറിയത്തെ നാം 
മനസ്സിലാക്കുന്നത്‌. അതവളില്‍ ദൈവകൃപയുടെ 
നിറവിന്‌ കാരണമായി. ഉചിതമായതു മാര്തം 
ആഗ്രഹിച്ചു പ്രവര്‍ത്തിക്കാന്‍ അപ്പോള്‍ അവള്‍ക്കു 
കഴിഞ്ഞു. നമുക്കിന്ന്‌ നഷ്ടമായത്‌ ഈ ദൈവസാ 
ന്നിദ്ധ്യാവബോധമാണ്‌. ദൈവത്തെ മറന്ന്‌ ജീവി 
ക്കുന്നവര്‍ വര്‍ദ്ധിക്കുന്നു. അഹംബോധത്തില്‍ 
ആര്‍ത്തിപൂണ്ട്‌ നല്ലത്‌ നിഷേധിച്ച്‌ ജീവിക്കുന്ന 
നമ്മള്‍ ദൈവത്തെ ചില സുരക്ഷിത ഇടങ്ങളില്‍ 
പൂട്ടിയിടുന്നു. എന്നാല്‍ മറിയം നമ്മോടു പറയുന്നു 
കൂടെയുള്ള ദൈവത്തെ എപ്പോഴും നാം ഓര്‍ക്ക 
ണം. നാം പറയുന്നതും പ്രവര്‍ത്തിക്കുന്നതും 
അവിടുത്തെ സാന്നിദ്ധ്യത്തിലാണ്‌. ദൈവത്തിന്റെ 
കൂടെ ഓരോ നിമിഷവും ജീവിക്കണം. അപ്പോള്‍ 
തിന്മയെല്ലാം ഉപേക്ഷിച്ച്‌ നന്മ മാത്രം ചെയ്യുന്നവരാകും 


നമ്മള്‍. ദൈവത്തില്‍ നമ്മുടെ വിശ്വാസം അര്‍ 
പ്പിക്കുമ്പോള്‍ നമ്മില്‍ വസിക്കാന്‍ പരിശുദ്ധാത്മാ 
വിനെ ദൈവം നല്‍കും (യോഹ.14: 16-17). എന്നാ 
ല്‍ ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തില്‍ നമ്മുടെ 
കൂടെയുള്ള ദൈവസാമിപ്യം നമുക്ക്‌ പലപ്പോഴും 
നഷ്ടമാകുന്നു. തിരികെ വീണ്ടും ദൈവസന്നിധി 
യിലേയ്ക്ക്‌ വരാനുള്ള ക്ഷണമാണ്‌ മറിയം ഇന്നു 
നമുക്ക്‌ നല്‍കുന്നത്‌. അപ്പോള്‍ മറിയത്തെപ്പോലെ 
നാമും മറുപടി നല്‍കണം. 


വചനത്തിനു ദാസിയും സ്വര്‍ഗ്ഗത്തിലെ രാജ്ഞിയും 


“ഇതാ ഞാന്‍ കര്‍ത്താവിന്റെ ദാസി നിന്റെ 


വാക്ക്‌ എന്നില്‍ നിറവേറട്ടെ (ലൂക്ക 1: 38). ഇതെ 
ങ്ങനെ സാധിക്കുമെന്ന്‌ നമ്മില്‍ പലരും ചിന്തിക്കാ 


mela ബാലി 10100 


റുണ്ട്‌. അവ്യക്തവും അനിശ്ചിതവുമായൊരു 
യാഥാര്‍ത്ഥ്യത്തിലേയ്ക്ക്‌ ധൈര്യപൂര്‍വ്വം ഇറ 
ങ്ങാന്‍ മറിയത്തിന്‌ സഹായകമായത്‌ എന്താ 
ണ്‌? 

യുക്തിസഹജമായ പരിശോധനകള്‍ക്കു 
ശേഷമല്ല മറിയം ഉത്തരം നല്‍കിയത്‌. ദൈവ 
ഹിതം തന്നിലൂടെ യാഥാര്‍ത്ഥ്യമാകാന്‍ സ്വയം 
വിട്ടുകൊടുക്കുന്നു. ദൂതന്റെ വാക്കുകള്‍ ദൈ 
വത്തിന്റെ ആഗ്രഹമായി തിരിച്ചറിഞ്ഞ മറിയം 
പിന്നീടൊന്നും അന്വേഷിക്കുന്നില്ല. പൂര്‍ണ്ണമാ 
യി വിശ്വസിക്കുന്നു. മറിയത്തെപ്പോലെ നാമും 
അനുദിനജീവിതത്തില്‍ ദൈവഹിതം അനുസ 
രിക്കണം. ദൈവചനമാണതിന്‌ വഴി കാട്ടിത്ത 
രുന്നത്‌. 
മറിയം : വചനം ഹൃദയത്തില്‍ സ്വീകരിച്ചവള്‍ 

കണ്ണിന്‌ ആകര്‍ഷണീയവും, നാവിന്‌ 
ആസ്വാദ്യവും, കാതിന്‌ ഇമ്പകരവുമായത്‌ 
കുട്ടികള്‍ പെട്ടെന്ന്‌ സ്വീകരിക്കും, സ്വന്തമാ 
ക്കും. ഉപഭോഗസംസ്ക്കാരത്തിന്റെ ഇത്തരം 
പ്രചോദനങ്ങള്‍ നല്ല തീരുമാനങ്ങളെടുക്കാന്‍ 
അവരെ കഴിവില്ലാത്തവരാക്കും. നവമാധ്യമ 
സ്വാധീനത്തില്‍ അവര്‍ കച്ചവട സംസ്ക്കാര 
ത്തിന്റെ മൂല്യങ്ങള്‍ സ്വായത്തമാക്കുന്നു. അതാ 
കട്ടെ, വ്യക്തിപരമായ സ്വാര്‍ത്ഥതയും നേട്ടവു 
മാണ്‌ ലക്ഷ്യമാക്കുന്നത്‌. അപരനെ നരകമാ 
യി കാണുന്ന അവര്‍ തങ്ങളുടെ തന്നെ ചെറി 
യ ലോകത്ത്‌ ജീവിക്കുന്നവരാണ്‌. അവര്‍ക്ക്‌ 
ദൈവവിശ്വാസവും മതാത്മകതയും അര്‍ത്ഥ 
ശൂന്യവും നിര്‍ജ്ജീവവുമാകുന്നു. വ്യക്തിസ്വാ 
തന്ത്രത്തിന്റെ മറവില്‍ എന്തും ചെയ്യാമെന്ന്‌ 
ചിന്തിക്കുന്ന ഇന്നത്തെ തലമുറയില്‍ മറിയം 
നല്‍കുന്ന ചില ജീവിത പാഠങ്ങളുണ്ട്‌. ദൈവ 
ത്തെ മറന്ന്‌ ഒരിക്കലും ജീവിക്കരുത്‌. ദൈവവ 
ചനത്തെ ജീവിതത്തില്‍ ഗൌരവമായി എടുക്ക 
ണം. എല്ലാറ്റിനുമുപരി ഇവ രണ്ടും നമ്മെ സ്വാ 
ധീനിക്കണം. മനുഷ്യബുദ്ധിയിലല്ല, ദൈവ 
ത്തില്‍ വിശ്വസിക്കുന്നവരാകണം നമ്മള്‍. 
തന്റെ ബുദ്ധിക്ക്‌ മനസ്സിലാകാത്ത കാര്യത്തി 
ന്‌ മറിയം സമ്മതം നല്‍കി. കാരണം അവള്‍ 


ദൈവവചനം ബുദ്ധിയിലല്ല, അവളുടെ 


ഹൃദയത്തിലാണ്‌ സ്വീകരിച്ചത്‌. കുട്ടികള്‍ വചന 
ത്തെ ഹൃദയത്തില്‍ സ്വീകരിക്കണം. എങ്കിലേ 
അത്‌ നന്മ്പവ്യത്തിയായി മാംസമെടുക്കൂ. അതിന്‌ 
മറിയത്തെപ്പോലെ നാമും ചെയ്യണം. 
മറിയമാകട്ടെ, ഇവയെല്ലാം ഹൃദയത്തില്‍ 
സംഗ്രഹിച്ച്‌ ഗാഡമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. 
(ലൂക്കോസ്‌ 2:19-51). മാനുഷിക ചിന്തയില്‍ അസാ 
ദ്ധ്യമെന്ന്‌ തോന്നിയതെല്ലാം മറിയം ഹൃദയത്തില്‍ 
സംഗ്രഹിച്ചു. അതുകൊണ്ടാണ്‌ മനുഷ്യാവതാര 
രഹസ്യത്തില്‍ മറിയം നിര്‍ണ്ണായക വ്യക്തിയായി 
മാറിയത്‌. ദൈവഹിതം ഹൃദയത്തില്‍ സ്വീകരിച്ച്‌ 
മനസ്സിലാക്കുന്നവര്‍ അതനുസരിച്ച്‌ ജീവിക്കും. 
പരിമിതമായ മനുഷ്യബുദ്ധിയില്‍ ദൈവികജ്ഞാ 
നത്തെ പൂര്‍ണ്ണമായി ഉള്‍ക്കൊള്ളാനാവില്ല. മഹാ 
മാരിയുടെ കാലഘട്ടം അതു കൂടുതല്‍ വ്യക്തമാ 
ക്കി. ബൌദ്ധിക അറിവുകള്‍ വിവര ശേഖരണവും 
വിശകലനവുമാണ്‌.ഇത്തരം അറിവുകള്‍ മനുഷ്യ 
നന്മയ്ക്കുതകുന്ന പ്രവര്‍ത്തികളാകണമെങ്കില്‍ അവ 
ഹൃദയത്തില്‍ സംഗ്രഹിക്കണം. അറിവിന്റെ നൂതന 
മനുഷ്യനേട്ടങ്ങളെ ത്വരിതപ്പെടു 
ത്തി. പക്ഷേ, അതവരെ കൂടുതല്‍ സ്വാര്‍ത്ഥരും 


സാദ്ധ്യതകള്‍ 


അന്യരുമാക്കി. ബുദ്ധിക്കതീതമായ ദൈവവിശ്വാ 
സം അവര്‍ക്ക്‌ നഷ്ടമായി. തന്റെ ജീവിതത്തെ 
മുഴുവന്‍ ദൈവഹിതം അനുവര്‍ത്തിക്കാന്‍ നല്‍കി 
യ മറിയം ഇന്നും സഭയില്‍ തന്റെ മാദ്ധ്യസ്ഥ 
ദൌത്യം തുടരുന്നു. വചനമനുസരിച്ച്‌ ദൈവമക്ക 
ളായി ജീവിക്കുവാന്‍ മറിയം നമ്മോട്‌ ആവശ്യ 
പ്പെടുന്നു. “അവന്‍ നിങ്ങളോട്‌ പറയുന്നത്‌ 
ചെയ്യുവിന്‍” (യോഹന്നാന്‍ 2:5). കുട്ടികളായ 
നമുക്കും പരിശുദ്ധ മറിയത്തെപ്പോലെ ദൈവവച 
നം സ്വീകരിക്കാം, ജീവിക്കാം, നന്മ്രപവ്യത്തികളാ 
യി കൂട്ടുകാര്‍ക്ക്‌ പങ്കുവയ്ക്കാം. അങ്ങനെ യേശു 
നമ്മിലൂടെ ഇന്നത്തെ ലോകത്തില്‍ അവതരിക്കാ 
ന്‍ ഇടയാകട്ടെ. ജീവിതത്തില്‍ സന്തോഷിക്കാന്‍ 
ആഗ്രഹിക്കുന്നവരാണല്ലോ നാമെല്ലാവരും. ദൈവ 
ത്തിന്റെ കൂടെ ജീവിച്ചു നമുക്കും സന്തോഷിക്കാം, 
നാം ജീവിക്കുന്ന വീടിനെ, ലോകത്തെ കൂടുതല്‍ 
സുന്ദരമാക്കാം. 


SE 


ae BE oilvogavc@Inssao 


പരിശുദ്ധാത്മാലിന്റെ കിന്നരമായ മാര അല്ല്രം 


സുറിയാനിക്കാരുടെ സൂര്യന്‍, സഭയുടെ 
നെടുംതൂണ്‍, രണ്ടാമത്തെ മോശ, സഭയുടെ Mlan 
ട്ടീസ്‌ നദി, കര്‍ത്താവിന്റെ കൈയിലെ വീശുമുറം, 
എന്നൊക്കെ അപരനാമത്തിലറിയപ്പെട്ട മാര്‍ 
അപ്രേം AD 306 ല്‍ തുര്‍ക്കിയിലെ നിസ്സീബിസില്‍ 
ക്രൈസ്തവ മാതാപിതാക്കളില്‍ നിന്ന്‌ ജനിച്ചു. 
വിശുദ്ധന്റെ 63 വര്‍ഷങ്ങള്‍ മാത്രം നീണ്ട ജീവിതം 
തികച്ചും സംഭവബഹുലമായിരുന്നു. 
ചെറുപ്പത്തില്‍ സ്വഭവനത്തില്‍ നിന്നും 
യാത്ര തിരിച്ച അപ്രേം, ദൈവപരിപാലനയാല്‍ 
വിശുദ്ധനും മഹാപണ്ഡിതനുമായ നിസ്സീബിസ്സി 
ലെ എപ്പിസ്കോപ്പായുടെ ആശ്രമത്തിലെ അന്തേ 
വാസിയായി. 
അപ്രേമിന്റെ ദൈവാശ്രയത്തിലും MIEI 


വവൈശിഷ്ട്യത്തിലും ആകൃഷ്ടനായ മാര്‍ 
യാക്കോബ്‌ ക്രിസ്തീയവിശ്വാസത്തിന്റെ ബാലപാ 
ഠം മുതല്‍ വേദ്രഗന്ഥ വ്യാഖ്യാനം വരെ അപ്രേമി 
നെ അഭ്യസിപ്പിച്ചു. പൈശാചികശക്തി പലപ്പോഴും 
അദ്ദേഹത്തെ പരിക്ഷിച്ചുകൊണ്ടിരുന്നു. 

ഒരിക്കല്‍ യുവാവായ അപ്രേമിന്റെ 
ഉയര്‍ച്ചയില്‍ അസൂയപൂണ്ട നിസ്സിബിസിലെ ദൈ 
വാലയത്തിലെ അപ്രേം എന്നു പേരുളള ശുശ്രൂഷ 
കന്‍, നഗരത്തിലെ ഒരു പ്രമുഖന്റെ പുര്തിയെ 
വശീകരിച്ച്‌ തെറ്റ്ചെയ്തിട്ട അതിന്റെ ഉത്തരവാദി 
യുവാവായ അപ്രേമാണെന്ന്‌ യുവതിയെകൊണ്ട്‌ 
പറയിപ്പിച്ചു. യുവതിയുടെ പിതാവ്‌ വിഷയം എപ്പി 
സ്‌ക്കോപ്പായെയും അറിയിച്ചു. തന്റെ പ്രീയ ശിഷ്യ 
നെപ്പറ്റി കേട്ട അപവാദത്തെപ്പറ്റി അദ്ദേഹം 


ഫാ. തോമസ്‌ കുറ്റിയില്‍ 


ee FB ailvagaveasnssaio 


അദ്ദേഹം ശിഷ്യനോടു അന്വേഷിച്ചു. അപ്രേം ആദ്യം 
മൌനമായി നിന്നതിനുശേഷം “പിതാവേ, ഞാന്‍ 
പാപം ചെയ്തു. എന്നോടു ക്ഷമിക്കണം” എന്നപേ 
ക്ഷിച്ചു. യുവാവായ അപ്രേമിന്റെ കുറ്റസമ്മതത്തി 
ല്‍ എപ്പിസ്കോപ്പക്ക്‌ വിശ്വാസം ഉണ്ടായില്ല. സത്യം 
വെളിപ്പെടുത്തി തരുവാന്‍ അദ്ദേഹം ദൈവത്തോ 
ടപേക്ഷിച്ചു. ഇതിനിടെ യുവതി ഒരാണ്‍കുട്ടിയെ 
പ്രസവിച്ചു. അവളുടെ പിതാവി കുട്ടിയെ എപ്പിസ്‌കോ 
പ്യായുടെയും ജനത്തിന്റെയും മുമ്പാകെ കൊണ്ടു 
വന്നുവച്ചിട്ട്‌ “അപ്രേമേ, നിന്റെ കുട്ടിയെ നീ തന്നെ 
വളര്‍ത്തിക്കൊളളുക്‌ എന്നുപറഞ്ഞു. കുട്ടിയെ കൈ 
യില്‍ വാങ്ങിയ അപ്രേം പളളിയില്‍ പ്രവേശിച്ച്‌ 
എല്ലാവരും കേള്‍ക്കെ, കണ്ണുനീരോടെ “പിതാക്ക 
ന്മാരെ ഞാന്‍ പാപം ചെയ്തുപോയി, എന്നോട്‌ 
ക്ഷമിക്കണമെ' എന്നപേക്ഷിച്ചു. 
ദിവസങ്ങള്‍ക്കകം താന്‍ സ്വയം 
ഏറ്റെടുത്ത അപകീര്‍ത്തികരമായ കുറ്റസമ്മതം 
തനിക്ക്‌ ദോഷവും മറ്റുള്ളവര്‍ക്ക്‌ ഇടര്‍ച്ചയും ഉണ്ടാ 
ക്കുമെന്നു ബോദ്ധ്യമായ യുവാവായ അപ്രേം 
സത്യം വെളിപ്പെടുത്തി കിട്ടാനായി പ്രാര്‍ത്ഥിച്ചു. 
അടുത്ത ഞായറാഴ്ച വി. കുര്‍ബാന 
കഴിഞ്ഞ്‌ മെത്രാപ്പോലിത്തായുടെ അനുവാദത്തോ 
ടെ, പ്രസംഗപീഠത്തില്‍ കയറി ബലിപീഠത്തിനഭിമു 
ഖമായി കുട്ടിയെ ഉയര്‍ത്തിപ്പിടിച്ചുകൊണ്ടു കുട്ടി 
യോടായി ഉച്ചത്തില്‍ പറഞ്ഞു. “സ്വര്‍ഗവും ഭൂമി 
യും സകല ചരാചരങ്ങളും സൃഷ്ടിച്ച ദൈവ 
ത്തിന്റെ നാമത്തില്‍ ഞാന്‍ ചോദിക്കുന്നു വാസ്ത 
വമായി നിന്നെ ജനിപ്പിച്ചതാരാണ്‌. നീ ഏറ്റുപറയു 
ക “ഈ പളളിയിലെ ശുശ്രൂഷകനായ അപ്രേമാകു 
ന്നു എന്റെ പിതാവ്‌. എന്ന്‌ പൈതല്‍ വായ്‌ തുറ 
ന്നു പറഞ്ഞതിനുശേഷം മരണമടഞ്ഞു. പൈത 
ലിന്റെ വെളിപ്പെടുത്തല്‍ എല്ലാവരിലും ഭീതിയു 
ളവാക്കി. തന്റെ പദ്ധതി നടപ്പാകാതെ പോയതി 
ല്‍ സാത്താന്‍ നിരാശനായി. അപ്രേമിന്റെ വിശു 
ദ്ധിയും ഖ്യാതിയും വര്‍ദ്ധിച്ചുകൊണ്ടിരുന്നു. 
സുറിയാനി ജീവചരിത്ര രേഖയനുസരിച്ച്‌ കൈ 
സറിയായിലെ മെത്രാപ്പോലീത്താ മാര്‍ ബസ്സേലി 
യോസ്‌ അദ്ദേഹത്തിന്‌ ഡീക്കന്‍ പദവി നല്‍കി. 


വിശ്വാസപരിശീലനത്തിനും പാഷണ്ഡതക്കെതി 
രായും ധാരാളം ഗ്രന്ഥങ്ങള്‍ രചിക്കുകയും പ്രബോ 
ധനങ്ങള്‍ നല്‍കുകയും ചെയ്തു. 
മാര്‍ അപ്രേമിന്റെ കാലത്ത്‌ അദ്ദേഹത്തിലൂടെ 
നടന്ന അത്ഭുത്രപവര്‍ത്തി ചരിത്രകാരന്‍മാര്‍ പറയു 
ന്നതിപ്രകാരമാണ്‌ ശരീരത്തിന്‌ തളര്‍ച്ച ബാധിച്ച്‌ 
ഒന്നും ചെയ്യുവാന്‍ കഴിവില്ലാത്ത ഒരാള്‍ എഡെ 
സ്സായിലെ ദൈവാലയനടയില്‍ ഭിക്ഷയാചിച്ചുകൊ 
ണ്ടിരുന്നു അപ്രേം അയാളെ കണ്ടിട്ട “നിനക്ക്‌ സു 
ഖമാകണമോ” എന്നു അവനോട്‌ ചോദിച്ചു. 
തളര്‍വാതരോഗി “അതെ യജമാനനെ, എനിക്കു 
സുഖമാകുവാന്‍ അങ്ങു എന്റെ മേല്‍ കൈവച്ചു 
പ്രാര്‍ത്ഥിക്കണം”, എന്ന്‌ പറഞ്ഞു. അതിനു അപ്രേം 
“യേശുക്രിസ്തുവിന്റെ നാമത്തില്‍ നീ എഴുന്നേറ്റു 
നടക്കുക എന്നു പറഞ്ഞു. ക്ഷണത്തില്‍ അവന്‍ 
സനഖ്യമായി ദൈവത്തെമഹത്വപ്പെടുത്തിക്കൊണ്ട്‌ 
കടന്നുപോയി. 
കവികള്‍ക്കിടയിലെ ദൈവശാസ്ത്രജ്ഞനും 
ദൈവശാസ്ത്രജ്ഞര്‍ക്കിടയിലെ കവിയുമായ മാര്‍ 
അപ്രേമിനെ അന്ത്യോക്യന്‍ ദൈവശാസ്ത്ര കലാ 
ലയത്തിലെ മല്പാനായിരുന്ന സൈറസിലെ തിയ 
ഡൊറെറ്റ്‌ വിശേഷിപ്പിച്ചത്‌ “പരിശുദ്ധാത്മാവിന്റെ 
കിന്നരം' എന്നാണ്‌. പ്രിന്‍സിപ്പി അപോസ്തോ 
ലോരം പെട്രോ എന്ന തിരുവെഴുത്തു വഴി ബന 
ഡികട്‌ 15-ാമന്‍ മാര്‍പാപ്പയാണ്‌ 1920 ഒക്ടോബര്‍ 
5 ന്‌ വിശുദ്ധ അപ്രേമിനെ വേദപാരംഗതനായി 
ഉയര്‍ത്തിയത്‌. 
ജീവിതകാലം മുഴുവന്‍ ശെമ്മാശനായും 
അധ്യാപകനായും ലളിതജീവിതം നയിച്ച വി.അപ്രേം 
തന്റെ ആത്മീയ കവിതകളിലൂടെ കത്തോലിക്കാ 
സഭയ്ക്ക്‌ നല്‍കിയ സംഭാവനകള്‍ വിലപ്പെട്ടതാ 
ണ്‌. “എനിക്ക്‌ ജന്മം തന്നവന്‍ എന്നില്‍ 
കര്‍ത്താവിനെപ്പറ്റി ദൈവഭക്തി ജനിപ്പിച്ചു. എന്റെ 
പൂര്‍വികന്മാര്‍ ജഡ്ജിമാരുടെ ട്രൈബ്യൂണലുകള്‍ 
മുമ്പാകെ ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞു. ഞാന്‍ 
രക്തസാക്ഷികളുടെ ബന്ധുവാണ്‌ '.(മാര്‍ അപ്രേം) 


വാര്‍ത്തകള്‍ നല്‍കാനായി 
മാലാഖവന്നെത്തുന്നു 
വിണ്ണിലേ പ്രകാശത്തെ 
മണ്ണില്‍ പരത്തുന്നു..! 


കന്യകയാം മേരിയുടെ 
കവിളില്‍ തിളക്കമായ്‌ 

പ്രകാശം വഹിക്കുവാന്‍ 
ശിരസ്സു നമിക്കുന്നു! റ്‌ | 


സാനിയ എസ്‌ അന്ന 
ഗ്രബിയേല്‍ പറഞ്ഞതു 
പിതാവിൻ വചസുകള്‍ വേങ്ങൂര്‍, ആയൂര്‍ 


“കൃപയാല്‍ നിറഞ്ഞോളേ, 
സ്വസ്തിയാല്‍ നമിക്കുന്നു! P 


ഉന്നത പുത്രന്റെതാം 
അമ്മയായ്‌ മാറീടുവാന്‍ 
പിതാവാം ദൈവം നിന്നില്‍ 
കൃപചൊരിയുന്നു!” 

മാതാവേ നീ മാത്രമേ 

ശരണമവലംബം, 
പാപികള്‍ക്കാശ്രയവും, = 
സ്വർഗ്ഗത്തിൻ മാധ്യസ്ഥവും! 


കുരിശോളമുയരുന്ന 
സഹന ഗോവേണിയും! 
വേദന പടരുമ്പോള്‍ 
സ്നേഹത്തിന്‍ അങ്കത്തട്ടും! 


നീ തന്നെ മാതാവേ എന്‍ 
ജീവിത്രപകാശവും 
ജീവിത സന്മാര്‍ഗവും 
ജീവിതവഴികളില്‍! 


ഭൂമിതന്‍ വേദനയെ 
സഹിക്കാന്‍ കരുത്തായും, 
വചനം വിതറാനും 
അമ്മേ നിന്‍ മടിത്തട്ടില്‍ 
അഭയം നല്‍കീടണേ 


രി 


Melt i ven ican MOZAL 


““ജോക്കുട്ടാ...... എഴുന്നേല്ക്ക്‌ ....പളളിയില്‍ 
പോകാന്‍ സമയമായി”അമ്മയുടെ വിളികേട്ട്‌ ജോ 
മോന്‍. “ഇന്ന്‌ അവധിയല്ലേ അമ്മാ....കുറച്ചുകൂടി 
കിടക്കട്ടേ....ഇന്ന്‌ ഞായറാഴ്ച അല്ലല്ലോ...പളളിയില്‍ 
പോകാന്‍.” “ജോക്കുട്ടാ....ഇന്ന്‌ മംഗളവാര്‍ത്തതിരു 
നാള്‍ ആണ്‌. മാര്‍ച്ച്‌ 25, പളളിയില്‍ ആരാധന ഉണ്ട്‌. 
മോന്‍ വേഗം തയ്യാറാകു.... അമ്മ വീണ്ടും ഓര്‍ 
മ്മിപ്പിച്ചു. “എന്താണ്‌ അമ്മാ... മംഗളവാര്‍ത്ത” 
അമ്മ തിരിച്ചുവന്നിട്ട പറഞ്ഞു തരാം കുട്ടാ..അത്‌ 
നമ്മുടെ മേരിയമ്മയുടെ കഥയാണ്‌... ശരി അമ്മാ 
ഞാനിതാ റഡിയായി. “ഇന്ന്‌ അച്ചനും മേരിയമ്മയെ 
കുറിച്ച്‌ പറഞ്ഞല്ലോ,” ജോമോന്‍ ഭക്ഷണം കഴിച്ചു 
കൊണ്ടിരിക്കുമ്പോള്‍ ഓര്‍ത്തു. “ജോക്കുട്ടാ....””വിളി 
കേട്ട്‌ അവന്‍ വാതിലില്‍ ചെന്ന്‌ നോക്കി. 

സിസ്റ്റര്‍ ആന്റി... അമ്മ എവിടെ..? 
അമ്മാ... എന്റെ സിസ്റ്റര്‍ ആന്റി...സിസ്റ്റര്‍ ഇന്നു വന്ന 
ത്‌ എനിക്ക്‌ സന്തോഷമായി സിനി പറഞ്ഞു. “ജോ 
ക്കുട്ടന്‌ മേരിയമ്മയുടെ കഥ പറഞ്ഞു കൊടുക്ക 
ണം'ആഹാരത്തിനുശേഷം സിസ്റ്റര്‍ ആന്റി 
കഥപറയാന്‍ തുടങ്ങി. ജോക്കുട്ടന്‌.. എന്താണ്‌ അറി 


9 cc 


യേണ്ടത്‌?” “അമ്മ പറഞ്ഞു...ഇന്ന്‌ പള്ളിയില്‍ പോക 


ണം...മേരിയമ്മയുടെ തിരുനാള്‍ ആണെന്ന്‌... സിസ്റ്റ 
99 66 Ae 

ô ആന്റി പറഞ്ഞു തരുമോ”. “അത്‌ നല്ലൊരു കഥ 

യാണ്‌ ജോക്കുട്ടാ... ആന്റിപറഞ്ഞു തരാം”. എല്ലാ 

വരുടെയും അമ്മയാണ്‌ നമ്മുടെ ഈശോയുടെ 


അമ്മയായ മറിയം. “സിസ്റ്റര്‍, എനിക്ക്‌ അല്പം 


സാനിയ മറിയം സജി, 


വില്ലൂര്‍, കൊട്ടാരക്കര 


ജോലിയുണ്ട്‌. നിങ്ങള്‍ രണ്ടു പേരും ചേര്‍ന്ന്‌ കഥ 
പറഞ്ഞോളൂ..”.സിനി അടുക്കളയിലേക്ക്‌ പോയി. 
ജോക്കുട്ടാ...നമുക്ക്‌ കഥ തുടരാം. ജോവാക്കീമി 
ന്റെയും അന്നയുടെയും മകളായാണ്‌ മേരി ജനിച്ച 
ത്‌. എല്ലാവരോടും സ്നേഹവും ദയയുമുള്ളവളാ 
യി മേരി വളര്‍ന്നു. സുന്ദരിയായി വളര്‍ന്ന മേരിക്ക്‌ 
14-0000 വയസ്സു മുതല്‍ വിവാഹാലോചന 
വന്നു. അങ്ങനെ ജോസഫ്‌ എന്ന ഒരു യുവാവു 
മായി മേരിയുടെ വിവാഹനി ശ്ചയം നടന്നു. വിവാ 
ഹനിശ്ചയം കഴിഞ്ഞ ശേഷം ജോസഫ്‌ കുറച്ചക 
ലെയുള്ള പട്ടണത്തില്‍ പോയി. അടുത്ത കുറേ മാ 
സങ്ങളില്‍ അവിടെയായിരുന്നു ജോസഫിന്റെ 
ജോലി. ഒരു ദിവസം മേരി ഒറ്റക്ക്‌ പ്രര്‍ത്ഥിച്ചുകൊ 
ണ്ടിരുന്നപ്പോള്‍ അവളുടെ മുന്നില്‍ ഒരു മാലാഖ 
പ്രത്യക്ഷപ്പെട്ടു. “ദൈവമേ, ഞാന്‍ സ്വപ്നം കാ 
ണുകയാണോ മേരി ചിന്തിച്ചു. 

“മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയില്‍ 
നില്‍ക്കുന്ന ഗ്രബീയേലാണു ഞാന്‍ ദൈവമാണ്‌ 
എന്നെ നിന്റെ അടുക്കലേക്ക്‌ അയച്ചത്‌” മാലാഖ 
പറഞ്ഞു. “മേരി നിനക്ക്‌ സന്ദേശവുമായിട്ടാണ്‌ 


“ലോകര്തിലുള്ള 
സ൪വരിടലക്കും 
(ക്രിസ്തുവിനെ 
എത്തിക്കാസ 
ഞങ്ങളെ 
സ്ഹാകികാണമെ.” 


ലങ്ക ബാലന്‍ CO IHL 


ഞാന്‍ വന്നിരിക്കുന്നത്‌. നിനക്ക്‌ ഒരു പുരതന്‍ 
ജനിക്കും. എല്ലാമനുഷ്യരുടെയും രക്ഷക്കായി 
ട്ടാണ്‌ അവന്‍ ജനിക്കുന്നത്‌. അവന്‌ യേശു 
എന്ന്‌ പേരിടണം” 
ഇത്‌ എങ്ങനെ സംഭവിക്കും....എന്റെ 


വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ”', മറിയം ചോദി 


മാലാഖ പറഞ്ഞു. “പക്ഷേ 


ച്ചു. ദൈവത്തിന്റെ ശക്തി നിന്റെ മേല്‍ വരും 
മാലാഖ മറുപടിപറഞ്ഞു. ഇതാ കര്‍ത്താവി 
ന്റെ ദാസി...നിന്റെ വചനം പോലെ എന്നില്‍ 
നിറവേറട്ടേ”” മേരി ദൈവത്തിന്റെ ഇഷ്ടത്തിന്‌ 
സ്വയം സമര്‍പ്പിച്ചു. ഗ്രബിയേല്‍ മാലാഖ മറി 
യത്തിന്‌ കൊടുത്ത ഈ സന്ദേശമാണ്‌ മംഗ 
ളവാര്‍ത്ത എന്ന്‌ പറയുന്നത്‌. ജോക്കുട്ടന്‌ കഥ 
ഇഷ്ടമായോ. ഇഷ്ടമായി സിസ്റ്ററാന്റി ... ഈ 
തിരുന്നാളാണോ ഇന്ന. 
പോയത്‌ ഇതിനാണോ ആന്റി... അതേ ജോ 
അമ്മയും മോനും പളളിയില്‍ 


നാം പളളിയില്‍ 


ക്കുട്ടാ.... 
പോയത്‌ ഈ തിരുന്നാള്‍ കൊണ്ടാടാനാണ്‌. 


ശരി സിസ്റ്റര്‍ ആന്റി... നമുക്ക്‌ കഥ തുടരാം. 


അങ്ങനെ മറിയത്തിനും ജോസഫിനും നമ്മു 
ടെ ഈശോ ജനിച്ചു. യേശു ജ്ഞാനത്തിലും 
പ്രായത്തിലും മാതാപിതാക്കളെ അനുസരിച്ചു 
വളര്‍ന്നു വന്നു ഈശോയുടെ ജനനം മുതല്‍ 
മരണം വരെ മേരി അമ്മ കൂടെ ഉണ്ടായിരു 
ന്നു. സിസ്റ്റര്‍ ആന്റി... എനിക്കും മേരിയമ്മയെ 
ഇഷ്ടമാണ്‌. ഞങ്ങള്‍ എന്നും മേരിയമ്മയോട്‌ 
പ്രാര്‍ത്ഥിക്കും. ശരി ജോക്കുട്ടാ...നല്ല കാര്യം.. 
സ്വന്തം അമ്മയെ പോലെ പരിശുദ്ധമറിയ 
ത്തെയും സ്‌നേഹിക്കണം. പരിശുദ്ധ അമ്മ 
നിങ്ങളെ കാത്തു രഷിക്കും, ശരി സിസ്റ്റര്‍ 
ആന്റി...മേരി അമ്മയുടെ കഥ എനിക്ക്‌ പറഞ്ഞു 
തന്നതിന്‌ ഒത്തിരി നന്ദിയുണ്ട്‌. രണ്ടു പേരുടെ 
യും കഥ പറച്ചില്‍ അവസാനിച്ചോ. സിനി 
ജോലി കഴിഞ്ഞ്‌ അവരോടൊപ്പം ഇരുന്നു. 


അമ്മേ... എനിക്ക്‌ സിസ്റ്ററാന്റിയേയും മേരി 


അമ്മയേയും ഇഷ്ടമായി. ഞാന്‍ എന്നും 
മേരിയമ്മയോടു പ്രാര്‍ത്ഥിക്കും. ജോക്കുട്ടാ 


ഇനി സിസ്റ്ററാന്റി പോകട്ടേ... ഇനി മറ്റൊരു 
കഥയുമായി വേറൊരു ദിവസം വരാം. 


വിശുദ്ധ കാതറിന്‍ 


രാജു അബ്രഹാം, വനത്തില്‍ 
ചെമ്പുമല 


അതെ അതെ വിശ്വാസം അതല്ലേ എല്ലാം. 
അപ്പോള്‍ ദൈവവിശ്വാസമോ? അതാണ്‌ നാം ആര്‍ 
ജിക്കേണ്ട കൈസ്തവമുല്യങ്ങളില്‍ അര്‍ത്ഥവത്താ 
യത്‌. 
അനശ്വരനായ ദൈവമാണ്‌ നാം ആയിരിക്കുന്ന 
അവസ്ഥയില്‍ പരിപോഷിപ്പിച്ചിരിക്കുന്നതു എന്ന 
തിരിച്ചറിവ്‌ നമ്മില്‍ സംജാതമാകണം. ആ 
വിശ്വാസം നമ്മെ ഭരിക്കുകയും നയിക്കുകയും 
വേണം. 
അപസ്മാരം പിടിപെട്ട മകനുമായി ഒരു 
പിതാവ്‌ യേശുവിന്റെ ശിഷ്യന്‍മാരുടെ പക്കല്‍ 
എത്തി എന്നാല്‍ അവര്‍ക്ക്‌ ആരോഗിയെ സുഖ 
പ്പെടുത്താന്‍ കഴിഞ്ഞില്ല (മത്താ.17.14-16). ആ 
പിതാവ്‌ യേശുവിനോട്‌ ആ കാര്യം പറയുന്നുണ്ട്‌. 


യേശു ആ മകനെ സുഖപ്പെടുത്തി പിതാവിനെ 
ഏല്പിച്ചു. ശിഷ്യന്‍മാര്‍ യേശുവിനോടു ചോദിച്ചു 
എന്തുകൊണ്ടാണ്‌ അതിനെ ബഹിഷ്കരിക്കാന്‍ 
ഞങ്ങള്‍ക്ക്‌ കഴിയാതെ പോയത്‌. യേശുപറഞ്ഞു 
നിങ്ങളുടെ അല്‍പവിശ്വാസം കൊണ്ട്‌ തന്നെ 
“സത്യമായി ഞാന്‍ നിങ്ങളോടു പറയുന്നു ഈ 
മലയോട്‌ ഇവിടെ നിന്നു മാറി മറ്റോരു സ്ഥലത്തേക്കു 
പോകുക എന്നു പറഞ്ഞാല്‍ അതു മാറിപ്പോകും” 
(മത്താ.17.18-20).ഇന്ന്‌ ആകുലതയും ഉത്കണ്ഠയു 
മാണു എല്ലാവരിലും, ഇന്നലെയെക്കുറിച്ചുളള ആകു 
ലതയും, നാളയെക്കുറിച്ചുള്ള ഉത്കണഠയും ഭൂത 
കാലത്തെക്കുറിച്ചും, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത നമ്മു 
ടെ വിശ്വാസത്തിന്‌ വിലങ്ങായി നിലകൊള്ളുമ്പോള്‍ 
വര്‍ത്തമാനകാലത്തില്‍ ആകുലതകള്‍ മറന്ന്‌ 
ജീവിക്കുവാനാണ്‌ യേശു ആഹ്വാനം ചെയ്യുന്നത്‌. 


mela ബാലി 1100 


“സ്വര്‍ഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ” എന്ന 
പ്രാര്‍ത്ഥനയില്‍ യേശു നമ്മെ പഠിപ്പിക്കുന്നത്‌ 
“അന്നു അന്നു വേണ്ടുന്ന അപ്പം തരേണമേ” 
എന്ന്‌ പ്രാര്‍ഥിക്കുവാനാണ്‌. 

ഒരു കുശവന്‍ കളിമണ്ണ്കൊണ്ട്‌ പാത്രങ്ങളും, 
കലങ്ങളും, ഉണ്ടാക്കുമ്പോള്‍ ഒന്നു ഉടഞ്ഞുപോയാ 
ല്‍ ആ മണ്ണ്‌ നഷ്ടപ്പെടുത്താതെ മറ്റോരു പാത്രമു 
ണ്ടാക്കാന്‍ കുശവനു കഴിയും. 

നമ്മുടെ കഴിഞ്ഞകാലം നമ്മുടെ ദൈവവിശ്വാ 
സരാഹിത്യത്താല്‍ ഒരു ഉടഞ്ഞ മണ്‍പാര്രമായെ 
ങ്കില്‍, നമ്മെ സൃഷടിച്ചദൈവം, പരിപാലിക്കുന്ന 
ദൈവം, വഴിനടത്തുന്ന ദൈവം ഒരു നല്ല പാത്രമാ 
യി വാര്‍ത്തെടുക്കും. ഒരു കാര്യം, പിതാവായ 
ദൈവത്തിലുള്ള വിശ്വാസം വീണ്ടെടുത്ത്‌ നമ്മള്‍ 
തിരികെ വരണം എന്നുമാത്രം. വിശുദ്ധ ബൈബിളില്‍ 
യോഹന്നാന്‍ 10 : 37 ല്‍ പറയുന്നു. “ഞാന്‍ 
എന്റെ പിതാവിന്റെ പ്രവര്‍ത്തികള്‍ ചെയ്യുന്നില്ലങ്കി 
ല്‍ നിങ്ങള്‍ എന്നെ വിശ്വസിക്കേണ്ട. എന്നാല്‍ 
ഞാന്‍ അവ ചെയ്യുന്നെങ്കില്‍ നിങ്ങള്‍ എന്നില്‍ 
വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളില്‍ 
വിശ്വസിക്കുവിന്‍. അപ്പോള്‍ പിതാവ്‌ എന്നിലും 
ഞാന്‍ പിതാവിലും ആണെന്ന്‌ നിങ്ങള്‍ അറി 
യുകയും ആ അറിവില്‍ നിലനില്‍ക്കുകയും ചെയ്യും. 

നമ്മള്‍ ഇപ്പോള്‍ വലിയനോമ്പുകാലത്താ 
ണല്ലോ. (്രത്യേകമായി പ്രാര്‍ത്ഥനയുടെയും 
പശ്ചാത്താപത്തിന്റെയും, പരിഹാരത്തിന്റെയും 
നാളുകളില്‍. തപശ്ചര്യയ്ക്ക്‌ നമുക്ക്‌ മാതൃക 
നമ്മുടെ യേശുക്രിസ്തു തന്നെയാണ്‌. പരസ്യ 
ജീവിതത്തിനു മുന്‍പ്‌ വിജന്പപദേശത്തേക്കുപോയി 
അവിടുന്ന്‌ 40 ദിനരാത്രങ്ങള്‍ ഭക്ഷണപാനീയങ്ങള്‍ 
പരിവര്‍ജ്ജിച്ച്‌ തപസനുഷ്ടിച്ചു. 
നാം നമ്മുടെ പാപത്തിന്റെ വഴികളെ ഉപേക്ഷിച്ച്‌ 
ദൈവത്തിലേക്ക്‌ തിരിയാനുള്ള സമയം. വിശ്വാസ 
ജീവിതം ആഴപ്പെടുന്ന നാളുകള്‍. ഭക്തിയോടുകൂ 
ടിയുളള നമ്മുടെ നോമ്പിന്റെ അനുഷ്ഠാനങ്ങള്‍ 
നമുക്ക്‌ വിജയത്തിന്റെ പാതയൊരുക്കും എന്ന 
വിശ്വാസത്തോടെ ജീവിക്കാം. 

ഈ നോമ്പിന്റെ വിശുദ്ധിയുടെ ദിവസങ്ങളില്‍ 

പിതാവായ ദൈവമേ ഞങ്ങളെ അങ്ങയുടെ 


സമാധാനത്തിന്റെ ഉപകരണമാക്കണമെന്നും, വിദ്വേ 
ഷമുളളിടത്തു സ്നേഹം പകരാനും, ദ്രോഹമുളളിട 
ത്തു ക്ഷമിക്കാനും, നിരാശയുളളിടത്തു പ്രത്യാശ 
യോടെ ആയിരിക്കാനും, അന്ധകാരമുളളിടത്തു 
പ്രകാശമായി നിലകൊള്ളാനും, ആശ്വസിക്കപ്പെടു 
ന്നതിനെക്കാള്‍ ആശ്വസിപ്പിക്കുന്നതിനും, മനസിലാ 
ക്കപ്പെടുന്നതിനേക്കാള്‍ മനസിലാക്കുന്നതിനും, 
സ്നേഹിക്കപ്പെടുന്നതിനെക്കാള്‍ സ്നേഹിക്കുന്നതി 
നും നമ്മുക്ക്‌ ഇടയാകണം. കൊടുക്കുമ്പോഴാണ്‌ 
ലഭിക്കുന്നതു എന്നും, ക്ഷമിക്കുമ്പോഴാണ്‌ ക്ഷമിക്ക 
പ്പെടുന്നത്‌ എന്നും, മരിക്കുമ്പോഴാണ്‌ നിത്യജീവിത 
ത്തിലേക്ക്‌, നമ്മുടെ ആത്മാവ്‌ ജനിക്കുന്നത്‌ എന്നും 
നാം തിരിച്ചറിയണം. 
നമ്മുടെ വിശ്വാസം വലുതും ശുദ്ധവുമായ 
തങ്കത്തെക്കാള്‍ വിലയേറിയതാണന്ന്‌ മറക്കരുത്‌. 
അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ 
സ്വര്‍ണ്ണത്തെക്കാള്‍ വിലയേറിയതായിരിക്കാം പരീ 
ക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം 
1 പത്രോസ്‌ 1:7 ല്‍ നാം വായിക്കുന്നു. ആയതി 
നാല്‍ നാം ദൈവവിശ്വാസത്തില്‍ ഉറപ്പുള്ളവരായിരി 
ക്കണം. യേശുക്രസ്തു നമ്മുടെ എല്ലാ ആവശ്യങ്ങ 
ള്‍ക്കും മതിയായവന്‍, എനിക്കായി അത്ഭുതം 
ചെയ്യാന്‍ കഴിവുള്ളവനാണ്‌ എന്ന്‌ നാം അടിയുറച്ച്‌ 
വിശ്വസിക്കണം. പൊന്നിനെക്കാള്‍ വിലയേറിയ 
സമ്പത്തായ വിശ്വാസത്തെ ദൈവം നമുക്ക്‌ 
തന്നിരിക്കുകയാണ്‌ ഈ ലോകജീവിതത്തില്‍. 
മര്‍ക്കോസ്‌ 11: 24 ല്‍ പറയുന്നത്‌ “പ്രാര്‍ത്ഥിക്കുകയും, 
യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന്‌ 
വിശ്വസിക്കുവിന്‍ നിങ്ങള്‍ക്ക്‌ ലഭിക്കുകതന്നെ 
ചെയ്യും”. 
യേശുക്രിസ്തുവിലുളള വിശ്വാസത്താല്‍ ആത്മ 
രക്ഷയും നിത്യജീവനും പ്രാപിക്കുന്നതിനൊപ്പം 
ഭനതികമായ അനുഗ്രഹങ്ങളും പ്രാപിക്കാന്‍ കഴിയും 
അതിനാണ്‌ യേശുപറഞ്ഞത്‌ വിശ്വസിച്ചാല്‍ നീ 
ദൈവത്തിന്റെ മഹത്വം കാണും. (യോഹ.11-25) 
അതിനായി പരിശ്രമിക്കാം . ദൈവം എല്ലാവരെ 
യും അനുഗ്രഹിക്കട്ടെ. 


mele ബാലന്‍ ee 


ge ഞ്ഞെ — 


വി. കൂര്‍ബാനയിലെ 
‘masnied നി പരിശുദ്ധനാകുന്നു' 
എന്ന പ്രാര്‍ത്ഥനയുടെ പശ്ചാത്തലം. 


വി. കുര്‍ബാനയിലെ “ദൈവമേ നീ 
പരിശുദ്ധനാകുന്നു” എന്ന പ്രാര്‍ത്ഥന ഒരു ഐതി 
ഹൃവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം 
ദുഃഖശനിയാഴ്ചയിലെ പ്രുമിയോന്‍ സെദറാ പ്രാര്‍ 
ത്ഥനകളില്‍ ഉണ്ട്‌. 
കര്‍ത്താവിന്റെ കുരിശുമരണം അതിദാരു 
ണമായിരുന്നു. യേശുവിന്‌ ഇരട്ടിശിക്ഷയാണ്‌ ലഭിച്ചത്‌. 
യേശുവിനെ (ര്രൂശിക്കുക മാതമല്ല, ചാട്ടവാറു 
കൊണ്ട്‌ 40 പ്രാവശ്യം അടിക്കുകയും പിന്നീട്‌ 
ക്രൂശിക്കുകയുമാണ്‌ ചെയ്തത്‌. അതുകൊണ്ടാണ്‌ 
യേശു നേരത്തെ മരിച്ചത്‌. എന്നാല്‍ കള്ളന്മാരെ 
ചാട്ടവാറുകൊണ്ട്‌ അടിക്കാതെ ക്രൂശിക്കുക മാത്ര 
മാണ്‌ ചെയ്തത്‌. രണ്ടു കള്ളന്മാരുടെ മദ്ധ്യേ വിരു 
പമായ മുഖവും കീറിമുറിക്കപ്പെട്ട ശരീരവുമായി 
കുരിശില്‍ തുങ്ങിക്കിടക്കുന്ന മനുഷ്യനെ നോക്കി 
ഒന്‍പതു ഗണം മാലാഖമാര്‍ മൂന്നു ഗണമായി 


ചേര്‍ന്നുകൊണ്ട്‌ ഒന്നാം ഗണം മാലാഖമാര്‍ ഉച്ച 
ത്തില്‍ അട്ടഹസിച്ചു, നീ കള്ളന്മാരുടെ മധ്യേ കുരി 
ശില്‍ തുങ്ങിക്കിടക്കുന്നുവെങ്കിലും നീ കള്ളനല്ല, 
ദൈവമാണ്‌. “ദൈവമേ നീ പരിശുദ്ധന്‍”. 
രണ്ടു കള്ളന്മാരുടെ മധ്യേ കൈകാലുകള്‍ 
ചലിപ്പിക്കാന്‍ സാധിക്കാതെ ബലഹീനനായി 
കിടക്കുന്ന യേശുവിനെ നോക്കി രണ്ടാം ഗണം മാ 
ലാഖമാര്‍ പറഞ്ഞു “ബലവാനേ നീ പരിശുദ്ധന്‍”. 
സ്വന്തം തോളിലേയ്ക്ക്‌ തലചായ്ച്ച്‌ മരിച്ചു കിടക്കു 
ന്നവനെ കണ്ട്‌ മൂന്നാം ഗണം മാലാഖമാര്‍ ചൊല്ലി, 
മരണമില്ലാത്തവനേ, നീ പരിശുദ്ധന്‍. അപ്പോള്‍ 
താഴെ നിന്ന യാസേപ്പും നിക്കോദേമോസും 
മറ്റുള്ളവരും ചേര്‍ന്നുപാടി, ഞങ്ങള്‍ക്കുവേണ്ടി 


ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 


meme ബാലന്‍ CB Life History 


ST. ROSE OF LIMA 


Cilfa Mannikarottu, Kaithaparamb 


Not just me but every girl in the universe loves to 
get beautiful and retain everyone's attention. We 
girls would do our maximum to get attractive and 
becoming the centre of attraction. 

But, you know there was a beautiful girl named 
Rose, who was known for her beauty and had 
many admirers all around. People would fall on 
her grace and was ready to own her at any cost. 
But for Rose her beauty was a curse. She tried to 
make herself ugly by cutting her hair. Her parents 
were furious with her as they wished to become a 
Nun from her young and dedicated her life to her 
love Jesus by fasting for three days in a week. 


She suffered a lot to become nun by holding 


| 


va 


We. 


u j 


hands of St. Catherine of Siena. However, she 
was not staying in her convent but to get enclo- 
sure she took a small hut in her family garden. 
She took herself sacrifices. She slept with a crown 
of thorns and could sleep only little as she re- 
ceived numerous visions. 

She dedicated her life to poor and old people by 
doing charity and seeking help to children by 
caring them in her hut. For fifteen years she re- 
ceived agonies and suffering. She was supported 
by her guardian angel St. Catherine of Siena, 
Virgin Mary and Rose of my heart’ Jesus Christ 
says. 


Dewo DeU a 


She was taught making many herbal medicines 
which was a help to poor. Her glory with the 
Holy Eucharist has made the Dutch pirates from 
looting Lima which was miracle happened at that 
time. 

She knew that she would die when she was 
thirty one. Crying in deep agony and in a bad ill- 
ness, Rose left the world at midnight remember- 
ing the Gospel of the bridegroom and ten virgins 
bearing lamp. 


Rose is a true example. She was being tempted by 
devil in each and every pace of her life. She was 
not able to surrender to any of the unknown spir- 
its. As her love to Jesus was sincere and honest. 
We should learn from her a fact that true dedica- 
tion to God can save us from evil. We regain a 
power and a confidence. There is strong point 
that no spirit can touch you if you are like that. 
Thats God's wish and plan. Let the bliss of St. 


Rose be with everyone. 


“WHEN WE SERVE THE POOR AND THE SICK WE SERVE JESUS. WE MUST 
NOT FAIL TO HELP OUR NEIGHBOURS, BECAUSE IN THEM WE SERVE 
JESUS” 

ST. ROSE OF LIMA PRAY FOR US 


ക > 


mele ബാലന്‍ ABAMO 


തയ്യാറാക്കിയത്‌ : ദിവ്യ ആനി തോമസ്‌ 


വചനിപ്പു കാലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്‌ നല്‍കിയിരിക്കുന്നത്‌. 

ഇത്‌ ഒരു പേപ്പറില്‍ വരച്ച്‌ ശരിയുത്തരങ്ങള്‍ എഴുതി ഫോട്ടോ എടുത്തു അയക്കുക. 
നിങ്ങളുടെ പേര്‍, പഠിക്കുന്ന ക്ലാസ്സ്‌, ഇടവക, വൈദിക ജില്ല എന്നിവ എഴുതാന്‍ മറക്കരുത്‌. 
അയക്കേണ്ട EMAIL ID :- malankarabalantvm@ gmail.com 

അവസാന തീയതി : 2022 ഏപ്രില്‍ 10 


വലത്തോട്ട്‌ 
(1) സഖറിയ എന്ന പുരോഹിതന്‍ ആരുടെ ഗണത്തില്‍പ്പെട്ടവനായിരുന്നു? 


(2) 


(3) 
(4) 


(9) 


ആരുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ സ്നാപകയോഹന്നാന്‍ ||? | || 
കര്‍ത്താവിന്റെ മുമ്പേ പോകും എന്നാണ്‌ ദൈവദൂതന്‍ പറഞ്ഞത്‌? ERE NE 


സഖറിയായ്ക്ക്‌ പ്രതൃക്ഷപ്പെട്ടത്‌ ഏതു ദൂതനാണ്‌? 
എലിസബത്തിനെ ആര്‍ അഭിവാദനം ചെയ്തപ്പോഴാണ്‌ അവളുടെ ഉദരത്തില്‍ ശിശു കുതിച്ചു ചാടിയത്‌? 
കര്‍ത്താവ്‌ അരുളിച്ചെയ്ത കാര്യങ്ങള്‍ നിറവേറുമെന്ന്‌ വിശ്വസിച്ചവള്‍ ___ 

ദൈവദൂതന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട്‌ സഖറിയ ആരായിത്തീര്‍ന്നു? 

“അത്യുന്നതന്റെ പുരതന്‍” എന്ന്‌ വിളിക്കപ്പെടുമെന്ന്‌ ദൈവദൂതന്‍ പറഞ്ഞത്‌ ആരെക്കുറിച്ചാണ്‌? 
“വചനിപ്പുകാലം” എന്നതിന്റെ സുറിയാനി പദം എന്ത്‌? 


ഇസ്രായേലിന്‌ വെളിപ്പെടും വരെ സ്നാപകയോഹന്നാന്‍ എവിടെ ആയിരുന്നു? 


താഴോട്ട്‌ 


(1) എലിസബത്ത്‌ ആരുടെ പുത്രിമാരില്‍പ്പെട്ടവളായിരുന്നു? 


(10) 
(11) 
(12) 
(13) 
(14) 
(15) 


കഴിഞ്ഞേ ലക്കരതിലെ ലിട്ടാകി 


കര്‍ത്താവിന്റെ ദൂതന്‍ ധൂപപീഠത്തിന്റെ ഏതു വശത്തായിട്ടാണ്‌ സഖറിയായ്ക്ക്‌ പ്രത്യക്ഷപ്പെട്ടത്‌? 
അമ്മയുടെ ഉദരത്തില്‍ വച്ചു തന്നെ പരിശുദ്ധാത്മാവിനാല്‍ നിറഞ്ഞവന്‍ ആരായിരുന്നു? 
“മറിയമേ നീ ഭയപ്പെട. ദൈവസന്നിധിയില്‍ നീ.......... കത്തെയിരിക്കുന്നു”. 

“നീ സ്ത്രീകളില്‍ അനുഗ്രഹീതയാണ്‌ "എന്ന്‌ മറിയത്തോട്‌ പറഞ്ഞതാര്‍? 


“നീയോ കുഞ്ഞേ, അത്യുന്നതന്റെ പ്രവാചകന്‍ എന്ന്‌ വിളിക്കപ്പെടും” ആരുടെ പ്രവചനമാണിത്‌? 


ശിശുവിന്‌ എന്തു പേര്‍ നല്‍കാനാണ്‌ ആഗ്രഹിക്കുന്നതെന്ന്‌ ചോദിച്ചപ്പോള്‍ സഖറിയ പലകയില്‍ 
എഴുതിയപേരെന്ത്‌? 


കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരം 


അലന ജോര്‍ജ്ജ്‌ 


ഇടവക : കമ്പംകോട്‌ 
ജില്ല : ആയൂര്‍ 


ലങ്ക ബാലന്‍ oll MDN 


TE ൮റാമ്പൂര്‍ കോ പിട അധ്യാപകനായ 
നുള്ള ക്ഷണമാണല്ലോ പക്ഷേ പ്രശ്ന 
BANG ഈ സാഹചര്യത്തില്‍ തഃ n സഭ 
< ത നുരുവായ 
DENEL തി രുമേനിയേയ 0 
ട്ട്‌ പോകുന്നതെങ്ങനെ? വൈദിക പരിഭീലനം 


നല്‍കുന്ന ഉന്നതവിദ്യാപീഠ 
മാണ്‌ കല്‍ക്കട്ടയിലെ 
സെറാമ്പൂര്‍ കോളേജ്‌, 
അവിടെ നിന്ന്‌ വീണ്ടും 

പ്രിന്‍സിഷാളിന്റെ കുത്തു 

കൾ വരുന്നുണ്ടായിരുന്നു. 


ത 


സെറാമ്പൂര്‍ കോളേജിലെ Tai സ്ീകരിച്ചുകൊള്ളുക. 
ഏതെങ്കിലുമൊക്കെ വിധത്തില്‍ അത്‌ സഭയ്ക്ക്‌ 
ഉപകാരമാകും. J 


EF \ ` ERN 
À a E \ ~ 
` > പ, We \ . 
T= ` NN \ \ A 
SEEN eA | 
LS SS ആ y 


ഉവിടെ അച്ചന്റെ കുറവ്‌ ഒരു കുറവു തന്നെയാണ. എന്നാരു 
സെറാമ്പൂര്‍ കോളേജിലേക്കും ഒലങ്കര സഭയുടെ കീര്‍ത്തി ചെല്ലട്ടെ 
പോകുമ്പോള്‍ നമ്മുടെ യാക്കോബ്‌ ശെശ്മാശൂനേയും 


അങ്ങനെ 1912-ല്‍ പി.ടി. ഗീവര്‍ഗീസച്ചന്‍ സെറാമ്പുരിലെ 
അധ്യാപക ജോലി സ്വീകരിച്ചു. 


ലങ്ക ബാലന്‍ 


പാത്രിയര്‍ക്കീസിന്റെ പ്രവര്‍ത്തികള്‍ തടയണമെങ്കില്‍ മല 

കര സഭയില്‍ കാതോലിക്കാ സിംഹാസനം സ്ഥാപിക്കണം. 

അതിന്‌ അബ്ദദ്‌ മിശിഹാ പാത്രിയര്‍ക്കീസിനെ ഇവിടെ | 

വരുത്തണം. ഈ മുടക്കു കല്പന റദ്ദു ചെയ്യാന്‍ ഇതേ 
മാര്‍ഗമുള്ളൂ. 


ബസേലിയോസ്‌ പൌലോസ്‌ പ്രഥമന്‍ എന്ന 
മലങ്കര സഭയിലെ അഷോ നാമത്തില്‍ കിഴക്കിന്റെ ആദ്യ കാതോലിക്കാ 
ത്തെ സാഹചര്യത്തിന്റെ യ്ക്ക്‌ ദൈവം മംഗളം വരുത്തട്ടെ. 
ഗരരവം മനസ്സിലാക്കിയ 
അബ്ദദ്‌ മിശിഹാ കേരളത്തില്‍ 
എത്തി.1912 സെപ്തംബര്‍ 
15-ന്‌ നിരണം പള്ളിയില്‍ വച്ച്‌ 
കണനാട്‌ ഭദ്രാസന മെത്രാഷൊ 
ലീത്തായായിരുന്ന മുരിമറുത്തിൽ 
പൌലോസ്‌ മാര്‍ ഈവാനി 
യോസിനെ മലങ്കരയിലെ 
ആദ്യത്തെ കാതോലിക്കാ ബാവ ൦ 
യായി അബ്ദദ്‌ മിശിഹാ p 
വാഴിച്ചു. 


a പൊതൂുവിഞ്ഞാനം 
ലലങ്കങഥ ബാലി 


തയ്യാറാക്കിയത്‌ : സി. അഞ്ജന ഡിഎം. 
1. വി. യസേഫ്‌ പിതാവിന്റെ മരണത്തിരുന്നാള്‍ തിരുസഭ 


ആചരിക്കുന്നതെന്ന്‌ ? 
മാര്‍ച്ച്‌ 19 
2. വി. യയസേഫിനെ സാര്‍വ്വത്രിക സഭയുടെ മദ്ധ്യസ്ഥനായി 
പ്രഖ്യാപിച്ചതാര്‍? 


ഒന്‍പതാം പീയൂസ്‌ മാര്‍പാപ്പ 


3. ഏതൊക്കെ സുവിശേഷകന്മാരാണ്‌ വി.യൌസേഫിനെക്കുറിച്ച്‌ 
കൂടുതലായി എഴുതിയിട്ടുള്ളത്‌? 


വി. മത്തായി, വി. ലൂക്ക 


4. പരി. മറിയത്തിന്റെ വിമലഹൃദയത്തിന്‌ ലോകത്തെ മുഴുവന്‍ 
ആദ്യമായി സമര്‍പ്പിച്ച മാര്‍പാപ്പ? 


പന്ത്രണ്ടാം പീയൂസ്‌ മാര്‍പാപ്പ 
5. മാര്‍ച്ച്‌ 25 ന്‌ ആചരിക്കുന്ന തിരുനാള്‍? 
പരി. ദൈവമാതാവിന്റെ മംഗളവാര്‍ത്ത തിരുനാള്‍ 


6. നിങ്ങള്‍ പരി. മറിയത്തെ “നന്മ നിറഞ്ഞവളേ' എന്നു വിളിക്കുമ്പോള്‍ 
അനുഗ്രഹങ്ങള്‍ വാരിവിതറി അവള്‍ മറുപടി നല്‍കുന്നു” എന്നു പറഞ്ഞ 
വിശുദ്ധന്‍? 

സീയെന്നായിലെ വി. ബര്‍ണ്ണഡിന്‍ 


മറിയത്തിന്റെ സ്തോത്രഗീതം ആരുടെ പ്രശംസാ വചനങ്ങള്‍ക്കുള്ള 
മറുപടിയാണ്‌? 


ഇളയമ്മയായ എലിസബത്തിന്റെ 
8. മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്‌ തുല്യമായി പഴയനിയമത്തിലുള്ള 
സ്തോത്രഗീതം? 
ഹന്നായുടെ സ്തോത്രഗീതം 


9. പരി. മറിയത്തിന്റെ ദൈവമാതൃത്വത്തെപ്പറ്റി പറയുന്ന രണ്ടാം വത്തിക്കാന്‍ 
സുന്നഹദോസിന്റെ ഡിക്രി? 


ജനതകളുടെ പ്രകാശം- എട്ടാം അദ്ധ്യായം 
10. 10. നന്മ നിറഞ്ഞവളേ സ്വസ്തി” എന്ന ഗ്രബിയേല്‍ ദൂതന്റെ അഭിസം 
ബോധന പരി. കന്യകയുടെ അമലോത്അഭവത്തെ സൂചിപ്പിക്കുന്നതാണെന്ന്‌ 
പ്രസ്താവിച്ച പ്രൊട്ടസ്റ്റന്റ്‌ നേതാവ്‌? 
മാര്‍ട്ടിന്‍ ലൂഥര്‍ 


N 
E g 
. E =d 


21 


meme ബാലന്‍ 


Ql 


ക 
ii 


വാര്‍ഷിക പരീക്ഷയും സ്‌കോളര്‍ഷിപ്പ്‌ പരീക്ഷയും 


2021 - 22 അധ്യായനവര്‍ഷത്തിലെ 3-9, 11-90 ക്ലാസ്സിലെ സ്‌കോളര്‍ഷിപ്പ്‌ പരീക്ഷ 
യും 10,12 ക്ലാസ്സിലെ കുട്ടികളുടെ വാര്‍ഷിക പരീക്ഷയും 2022 മാര്‍ച്ച്‌ 20-90 
തീയതി അതാത്‌ ജില്ലാകേന്ദ്രങ്ങളില്‍ വച്ച്‌ നടത്തപ്പെട്ടു. പരീക്ഷയുടെ നടത്തി 
പ്പിനും നേതൃത്വം നല്‍കുന്നതിനുമായി ഓരോ വൈദികജില്ലയിലും കേന്ദ്ര പ്രതി 
നിധിയെ അയച്ചു. 

സ്കോളര്‍ഷിപ്പ്‌ പരീക്ഷയുടെ മൂല്യനിര്‍ണ്ണയം ജില്ലകളില്‍ വച്ച്‌ നടത്തി ജില്ലയില്‍ 
ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളുടെ ഉത്തരപേപ്പറും വര്‍ക്ക്‌ ബുക്കും മേജര്‍ അതി 
ഭദ്രാസന കാര്യാലയത്തില്‍ ഏപ്രില്‍ 5 ന്‌ മുമ്പായി ഏല്‍പ്പിക്കണം. 


എക്‌സിക്യൂട്ടീവ്‌ മീറ്റിംഗ്‌ 


2022 മാര്‍ച്ച്‌ 12-00 തീയതി രാവിലെ 10.30 മുതല്‍ 12.30 വരെ പട്ടം, സമന്വയ 
പാസ്റ്ററല്‍ സെന്ററില്‍ വച്ച്‌ അതിരൂപതാ എക്സിക്യൂട്ടീവ്‌ മീറ്റിഗ്‌ കൂടുകയും 
പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങള്‍ ആലോചിക്കുകയും ആവശ്യമായ 
തീരുമാനങ്ങള്‍ എടുക്കുകയും ചെയ്തു. 


കുരിശിന്റെ വഴി 


യുക്രൈന്‍-റഷ്യ രാജ്യങ്ങള്‍ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും 
ലോകത്തില്‍ സമാധാനം നിലനില്‍ക്കുന്നതിനുമായി സണ്ടേസ്‌കൂള്‍ കുട്ടികളും 
മതാദ്ധ്യാപകരും മാര്‍ച്ച്‌ 13-00 തീയതി ഞായറാഴ്ച ദൈവാലയങ്ങളില്‍ വി. കുര്‍ 
ബാനയ്ക്കു ശേഷം വി. കുരിശിന്റെ വഴി നടത്തി പ്രാര്‍ത്ഥിച്ചു. 


MBOC 


ഈ വര്‍ഷത്തെ മേജര്‍ അതിഭ്രാസനം MBOC താഴെ പറയുന്ന ദിവസങ്ങളി 
ലാണ്‌ ക്രമീകരിച്ചിരിക്കുന്നത്‌. ഇടവകയ്ക്ക്‌ അനുയോജ്യമായ തീയതികള്‍ 
ബുക്ക്‌ ചെയ്യാവുന്നതാണ്‌. 

1. മെയ്‌ 2 മുതല്‍ 6 വരെ 

2. മെയ്‌ 9 മുതല്‍ 13 വരെ 

3. മെയ്‌ 1 മുതല്‍ 20 വരെ 

4. മെയ്‌ 23 മുതല്‍ 27 വരെ 


MBOC നടത്തുന്ന തീയതി ബുക്ക്‌ ചെയ്യാന്‍ 8281221234 എന്ന നമ്പറിലേയ്ക്ക്‌ 
വിളിക്കുക. 


meme ബാലന്‍ 


Ql 


സസ്കൂള്‍ അധ്യാപക പരിശീലനം 


മേജര്‍ അതിരൂപതയിലെ സസ്കൂള്‍ അധ്യാപകര്‍ക്കായി എല്ലാ വര്‍ഷവും 
നടത്തിവരുന്ന പരിശീലനക്ടാസ്സ്‌ 2022 മെയ്‌ 1 മുതല്‍ ആരംഭിക്കുന്നതാണ്‌. 
സഭയുടെ വിശ്വാസസത്യങ്ങള്‍ ആഴമായി പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും 
അധ്യാപകരെ പ്രാപ്തരാക്കുന്ന ഈ പരിശീലന ക്ലാസ്സില്‍ മുഴുവന്‍ അധ്യാ 
പകരും അവര്‍ക്കായി നിശ്ചയിക്കപ്പെട്ട ദിവസം നിര്‍ബന്ധമായും പങ്കെടുക്കേ 
ണ്ടതാണ്‌. ക്ലാസ്സിന്റെ സമയ്രകമീകരണം താഴെ ചേര്‍ക്കുന്നു. 


നമ്പര്‍ വൈദിക ജില്ല 


ശ B ] 


ജൂണ്‍ 12 2pm - 4.30pm കഴക്കൂട്ടം 
ണ്‍ 26 


മെയ്‌ 29 2pm - 4.30pm തിരുവനന്തപുരം 
; - 


i 


